Rey. Fo. KL/ TVÁgua 


e 
Government of Kerala 

്വ 


KERALA GAZETTE !G61 


I TAat 


EXTRAORDINARY 
PUBLISHED BY AUTHORITY 


DATA 


GE . 1-2 taria 


2163.3 


Vol. XXVI] Trivandrum , Saturday, 


25th April 1981 

[ No. 322 
5th Vaisakha 1903 (Saka ) 


കേരളസർക്കാർ 
പൊതുമരാമത്ത് ( ഡി ) വകുപ്പ് 

പ്രഖ്യാപനം 
നമ്പർ 47579 /D2/81 |PWD . 

തിരുവനന്തപുരം, 1981 ഏപ്രിൽ 25 . 
ഇൻഡ്യൻ ഭരണഘടന 258 -ാം അനുഛേദം (1) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട 
അധികാരങ്ങ വിനിയോഗിച്ച് ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963- ലെ 21463 
ജൂഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന പ്രകാരം കേരളസംസ്ഥാനത്ത്യൂണി 
യൻ ആവശ്യത്തിനായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ 
കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21) അനുസരിച്ചുളള കേന്ദ 
സർക്കാരിൻറെ ചുമതലകൾ കേരള സർക്കാരിനെ അവരുടെസമ്മതത്തോടുകൂടി 
ഭരമേൽപ്പിച്ചിരിക്കുന്നതിനാലും ; 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21) 5 -ാംവകുപ്പ്( 2) -ാം 
ഉപവകുപ്പു പ്രകാരമുളള കളക്ററരുടെ റിപ്പോർട്ട് പരിഗണിച്ചതിനുശേഷം 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിനായി വിലയ്ക്കെ 
ടുക്കേണ്ടതാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ, പ്രസ്തുത ആക്ററ് 6 -ാം വകുപ്പു പ്രകാരം കേരള 
സർക്കാർ താഴെ പട്ടികയിൽ പറ ഞ്ഞിട്ടുളളതും 0. 0861 ഹെക° ററർ വിസ്തീർണ്ണ 
ത്തിൽ അൽപ്പം കൂടുതലോ, കുറവോ വരുന്നതുമായ ഭൂമ ഒരു പൊതുകാര്യ 
ത്തിന് അതായത്, 

ബൈപാസ് റോഡ് ( അധികഭൂമി) ബ്ലോക്ക് III 
നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നു 

ഇതിനാൽ 

( പഖ്യാപിക്കുകയും, 
(പസ്തുത ആക്ററ് 7 -ാം വകുപ്പു പ്രകാരം കോഴിക്കോട് റവന്യൂ ഡിവിഷണൽ 
ആഫീസറോട് പ്രസ്തുത സ്ഥലം വിലയ്ക്കെടുക്കുന്നതിനുള്ള ഉത്തരവു 
വാങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു . 

( പസ്തുത സ്ഥലത്തിന്റെ പ്ലാൻ വടകര തഹശീൽദാരുടെ ആഫീസിൽ 
സൂക്ഷിച്ചിട്ടുളളതും ആഫീസ് സമയത്ത് എപ്പോൾ വേണമെങ്കിലും അ ക് 
പരിശോധിക്കാവുന്നതുമാണ്. 
33/1485/ V . 


വടകര 


2 


അടകര 


13 


പട്ടിക 

ജില്ല കോഴിക്കോട്. 
താലൂക്ക് 

വില്ലേജ് - വടകര, 
( ബ്ലോക്ക് III ) 
L *(സുമാർ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
കമ 

ആർ, എസ്. നമ്പർ. വിവരണം വിസ്തീർണ്ണം 
നമ്പർ 

( ഹെക്റററിൽ) 
1 243/17 തോട്ടം, 

0.0165 
243/18 

0.0200 
3 24319 

0. 0022 
4 

24320 

എസ്.സി, നിലം 0. 0139 
5 

24322 

എസ്.സി.നിലം 0.0109 
6 243/23 

തോട്ടം 

0.0054. 
7 24325 യു . എ . 

0.0040 
8 24326 

0.0052 
9 243/27 തോട്ടം 

| 0.0028 
10 243/28 

0.0028 
11 244/10 

0.0024 
ആകെ 

0.0861 


3 


3 2 


21533 


ഗവർണ്ണറുടെഉത്തരവുപകാരം, 

പി . സൗമിനി, 
ജോയിൻറ് സെകട്ടറി . 


വിശദീകരണക്കുറിപ്പ് 
പ്രഖ്യാപനത്തിലെ പട്ടികയിൽ പാഞ്ഞിട്ടുളള ഭൂമി വടകര ബൈപാസ് 
നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ട്. 3 (1 ) വിജ്ഞാപനമനുസരിച്ചുളള 
ആക്ഷേപങ്ങൾ പരിശോധിച്ചശേഷം മുകളിൽ പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി 
വടകര ബൈപാസ് നിർമ്മിക്കുന്നതിന്” . ആവശ്യമുണ്ടെന്ന് ബോദ്ധ്യപ്പെട്ടു . 
അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം പരസ്യപ്പെടുത്തുന്നത്. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1981 


